Government of Kerala 
( കേരള സർക്കാർ 

2008 


- Reg. No. രജി. നമ്പർ 
KL TV( N ) 12, 2006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No 


Vol . LIII 
വാല്യം 53 ) 


16th December 2008 
2008 ഡിസംബർ 16 
25th Agrahavana 1930 
1930 അഗഹായനം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


അീഅ് അാറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം) ടെ കാര്യാലയം, തിരുവനന്തപുരം 


- ദർഘാസ്ലേലപ്പരസ്യം 


നമ്പർ 


പാ , 5 , 7698 2008. 


2008 ഡിസംബർ 6, 


-- കേരള വനം വകുപ്പ് ഡിപ്പോകളിൽ 1 റെയിഞ്ചകളിൽ നിന്നും താഴെ പറയുന്ന വിവിധ തരം മരത്തടികൾ, 
കഴകൾ, വിറക്, ഈട്ടിയുടെയും നോക്കിന്റെയും ബില്ലറ്റ്സ്, മറ്റ് വന വിഭവങ്ങൾ മുതലായവ അതാത് ഡിപ്പോകളുടെ നാ 
കാണിച്ചിട്ടുള്ള തീയതികളിൽ താഴെ വിവരിക്കുന്ന ദർഘാസ് ലേല നിബന്ധനകൾക്കും അതാത് സമയത്ത്നിലവിലുള്ള മറ്റ് 
നിയ മങ്ങ ൾ ക്കും വിധേയ മായി അതാത് ഡിപ്പോകളിലറെയിഞ്ചുകളിലെ ലഭ്യതയനുസരിച്ച് ഡിവിഷണൽ 

ാസാഅദ്ദേഹം അധികാരപ്പെടുന്നമറ്റ് ഉദ്യോഗസ്ഥനാദർഘാസ്ലേലം അടിസ്ഥാനത്തിൽ വിൽക്കുന്ന 
താണ്. ഈ വ്യവസ്ഥകൾ സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുന്ന തീയതി മുതൽ ബാധകമായിരിക്കും. 


- ലേല ദിവസം രാവിലെ 9 മണിവർ അതാത് ഡിപ്പോ മാങ്ങീസുകളിലും റെയിഞ്ച്ഓരീസകളിലും 
ദർഘാസകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് അാറങ്ങൾ ബന്ധപ്പെട്ട ഡിവിഷണൽ മാറാവീസിൽ നിന്നും ഡിപ്പോ 
അങ്ങിനസുകളിൽനിാങ്ങകളിൽ നിന്നും ലഭിക്കാനാണ് അ വിലയായി 100 നൂറ് രിപയും നിലവിലുള്ള വിൽപ്പന 
നികുതിയും ഇൗടാക്കിതന്നതാണ്. നിശ്ചിതാ സ മയത്തിനുശേഷം ലഭിക്കാ ന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല , 
വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ടുകളുടെ നമ്പരും അവയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വിലയും വ്യക്തമായി ദർഘാസിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. 


- ലേല നടപടികൾ അതാതുദിവസം രാവിലെ 10 മണിക്ക് അരംഭിക്കുന്നതാണ്. ലേല ദിവസം പണിമുടക്കോ 
പൊതു 6ഴിവു ദിവസമായോ വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തിദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും 
സമയത്തും വച്ച് നടത്തുന്നതാണ്. ലേലം തുടങ്ങിയതിനുശേഷമാണ്അന്നേ ദിവസം ഒഴിവ് ദിവസമായി പ്രഖ്യാപിക്കപ്പട്ട 
വിവം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ലഭിച്ചതെങ്കിൽ ഉടൻ ലേലം നിറുത്തിവയ്ക്കാവുന്നതാണ്. അങ്ങനെ നിറുത്തി 
വയ്ക്കുന്ന ലേലം അടുത്ത പ്രവൃത്തിദിവസം രാവിലെ 10 മണിക്ക് തുടരുന്നതാണ്. 


Gaz. 50/ 2008/DTP (Forest) 


482 


KERALA GAZETTE 


[PART III 


ദർഘാസ് ലേല വിൽപ്പനയിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിനു മുൻപ് 
വിൽപ്പനയ്ക്ക് വച്ചിട്ടുളള സാധനങ്ങളുടെയും മറ്റും നൽപ്പതിൽപ്പു സ്ഥിതിയും അളവുകളും മറ്റ് വിശദവിവരങ്ങളും 
കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങ ളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ല . ഒാരോ ദർഘാസ് ലേലത്തിലും വിൽക്കാനുദ്ദേശിക്കുന്ന തടികൾ, മറ്റ് വന വിഭവങ്ങ ൾ 
മുതലായവയെപ്പറ്റിയുള്ള വിവരങ്ങൾ അതാത് ഡിവിഷണൽ തോറസ്റ്റാവീസിൽ നിന്നോ മറയിഞ്ച് ഡിപ്പോ ഒാസീസിൽ 
നിന്നാമുൻകൂട്ടി അറിയാവുന്നതാണ്. ലേലത്തിൽ ഉൾപ്പെടുന്ന താടികളുടെ നീളം, വണ്ണംമുതലായ വിവരങ്ങ ൾ 
അടങ്ങ ന്ന ലിസ്റ്റ് പേസ്റ്റ്ഒന്നിന് ഒരു രൂപ നിരക്കിൽ ലേലക്കാർക്ക് ഡിപ്പോകളിൽ ലേല ദിവസം നൽകുന്നതാണ്. 
ഏതെങ്കിലും ഡിപ്പോറയിഞ്ചുകളിൽ വെള്ളമരം, കയറ്റുമതി ഇനത്തിൽപ്പെടാത്ത തേക്ക്, മൂൻ ദർഘാസ്/ ലേലത്തിൽ 
സ്ഥിരപ്പെടുത്താത്തതായ ഏതെങ്കിലും ലോട്ടുകൾ എന്നിവ വിൽപ്പനയ്ക്ക് വരുന്നതായാൽ അവയും മറ്റ് തടികളോടാപ്പം 
നിശ്ചിത ദർഘാലേലത്തിൽ വിൽക്കുന്നതാണ്, 


ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതുംഓരോ ലോട്ടിനും രേഖപ്പെടുത്തിയിട്ടുള്ള വില ലേലത്തിൽ 
അതേ ലോട്ടിനു ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ 
ലേലത്തിൽ ലഭിച്ച വിലയ്ക്ക്ം അ ലോട്ടിന്റെ വിൽപ്പന സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ 
രണ്ടു വിലയും വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോദ്ധ്യപ്പെടാത്തപക്ഷം അ ലോട്ടിന്റെ ദർഘാസ് ലേല 
വിൽപ്പന റദ്ദ് അയ്യന്നതാണ്, 


സാമാന്യ വ്യവസ്ഥകൾ 


1. അളവും തരംതിരിക്കലും 


തടികൾ ഇനവും തരവും തിരിച്ച് സൗകര്യമുള്ള ലോട്ടുകളായി വിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ളഓരോ ലോട്ടും 
താഴെ പറയുന്ന അളവുകളിൽ കവിയാത്തതായിരിക്കും. 


എ കയറ്റുമതി താം തോക്ക്, ഈട്ടി അടികൾ- ഒാരോ (മാടിയും ഒാരോ ലോട്ടായി 


( ബി മറ്റുതരം തേക്ക് തടികൾ 


- 4 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 


{ സി 


- തരം ഈട്ടി തടികൾ 


- 4 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 


( ഡിൽ 


മറ്റിനം തടികൾ 


- 8 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 


= സൗകര്യപ്രദമായ മാറ്റത്തിൽ 


കഴ, വിറക്, ബില്ലറ്റ്സ്, മറ്റ് വന 
വിവTid 


2. നിരതദ്രവ്യം 


എ ദർഘാസ്ത്രലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർഅ തിന് 50,000 (അൻപതിനായി ) രൂപയും ഈട്ടി, 
( തേക്ക് എന്നിവയ്ക്ക് 20 ,000 ( ഇരുപതിനായിരം രൂപയും മറ്റ് താടികൾക്ക് 10,000 (പതിനായിരം രൂപയും മറ്റ് വന 
വിഭവങ്ങൾക്ക് 2,000 (രണ്ടായിരം രൂപയും നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. 
കടാതി ( 

അവർ ദർഘാസ് ലേല നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മാമൂലം വകുപ്പിന്, 
സർക്കാരിന്ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ തന്നിൽ നിന്നും ഈടാക്കാവുന്നതാണെന്ന്സമ്മതിച്ചുകൊണ്ടുള്ള ഒരു 
സമ്മതപ്രതവും ഒപ്പ് വയ്ക്കേണ്ടതാണ്, 


ബി ദർഘാസ ലേലത്തിൽ വിജയിക്കാത്തവരുടെ നിരതദവം ലേലം കഴിഞ്ഞ ഉടൻ തിരിച്ചുകൊടുക്കുന്നതാണ്. 


സി വിജയിച്ച ദർഘാസുകാരുടെ ലേലക്കാരുടെ നിരതദ്രവ്യം താറാഴ വിവരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം പിടിച്ച 

തടികളുടയം മറ്റ് വനവിഭവങ്ങളുടെയും വിലയിലേക്ക് വക നോർക്കുന്നതിനായി അദ്ദേഹത്തിൽ നിന്നും 
ഏതങ്കിലും വിജ് വന്നാൽ താഴെപ്പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനായോ 
ഡിപ്പാർട്ടുമെന്റിൽ സൂക്ഷിക്കുന്നതാണ്. 


16th Dec . 2008) 


FOREST DEPARTMENT 


4 3 


| trഡി ദർഘാസ്ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കായ്യാപ്പും 

സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ്അസീസറിൽ നിന്നുമുള്ള ഒരു സർട്ടിങ്ങിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ 
കമ്മീഷൻ നൽകിയ ഐഡന്റിറ്റി കാർഡ്, ഡവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ്, പ്രോപ്പർട്ടി 
മാർക്ക്രജിസ്ട്രേഷൻ ഉള്ളവർ അവരുടെ സർട്ടിഅടിക്കറ്റ് കാണിച്ച് ബന്ധപ്പെട്ട തോറസ്റ്റ് ഉദ്യോഗസ്ഥൻമാരിൽ 
നിന്നും മോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കിയാൽ മതിയാകുന്നതാണ്. മേൽ വിവരിച്ച പ്രകാരം 
സർട്ടിങ്ങിക്കറ്റോഏതെങ്കിലും തിരിച്ചറിയൽ രേഖയോ വാങ്ങാക്കാത്ത വി ദർഘാസ് ലേലത്തിൽ 
പങ്കുകാള്ളാൻ അനുവദിക്കുന്നതല്ല . 
ലേലത്തിൽ കുട്ടി വിളിക്കുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ ഈട്ടി തടിയുടെ കാര്യത്തിൽ ക്യുബിക് മീറ്ററിന് 500 
(അഞ്ഞ്റ് രൂപയും തേക്ക് തടിയുടെ കാര്യത്തിൽ ക്യുബിക് മീറ്ററിന് 100 നുറ് രൂപയും മറ്റിനം നാടികളുടെ 
കാര്യത്തിൽ ക്യുബിക് മീറ്ററിന് 25 ( ഇരുപത്തിയഞ്ച്) രൂപയും ഒന്ന്, രണ്ട് എന്നീ ക്ലാസുകളിൽപ്പെട്ട തേക്ക് 
കഴകൾക്ക്ഓരോഎണ്ണത്തിനും 25 ഇരുപത്തിയഞ്ച്) (രൂപയുംമൂന്ന്, നാല് ക്ളാസുകളിൽപ്പെട്ട തേക്കു കഴകളുടെ 
കാര്യത്തിൽ ഓരോഎണ്ണത്തിനും 5 (അഞ്ച്) രൂപയും"5 -ാം ക്ളാസ്, കപ്പുകാൽ എന്നീ തേക്കു കഴകളുടെ 
കാര്യത്തിൽ ഓരോഎണ്ണത്തിനും 2 രണ്ട് രൂപയും തേക്ക്, ഈട്ടി, ബില്ലറ്റുകൾക്ക് മെട്രിക്ടണ്ണിന് 50 (അൻപത് 
രൂപയും വിറകുകൾക്ക് മടിക് ടണ്ണിന് 10 പത്ത് രൂപയും മറ്റ് വന വിഭവങ്ങളുടെ കാര്യത്തിൽ 10 പത്ത് 
രൂപയും ആയിരിക്കും. 


(എസ് ഒാരാ ലോട്ടിന്റെയും ലേലം അവസാനിച്ചയുടന അമാവത് ( ലോട്ടുകൾ ഏറ്റവും ഉയർന്ന വില വിളിച്ചയാൾ അ 

ലോട്ടുകളുടെ വിവരങ്ങൾ, വിളിച്ചെടുക്കുന്ന വില മുതലായ സംഗതികൾ അംഗീകരിച്ച സ്ഥാനായി അയാ 
ലോട്ടുകളുടെ നേരെ ലേല രസമിസ്റ്ററിൽ ഒപ്പ് വയ്ക്കേണ്ടതാണ്. അങ്ങനെ ഒപ്പ് വയ്ക്കാതിരുന്നാലും ലേലം 
വിളിക്കുന്നയാൾക്ക് നിബന്ധനകളിൽ നിന്ന് മാറ്റാവുന്നതല്ല . 


ി ദർഘാസ്ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതാഴെപ്പറയുന്ന അധികാരങ്ങൾ ചോദ്യം അയ്യാൻ പാടുള്ളതല്ല 
ൽ ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റേയോ നിരതദ്രവ്യം യാതൊരു കാരണവും പറയാത 

സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒായ്യാവുന്നതാണ്, 
(i ) ദർഘാസ് ലേലത്തിനായി പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും ലോട്ടുകൾ വിൽക്കാതിരിക്കുകയോ 

പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ലോട്ട് വിൽക്കുകയോ അയ്യാവുന്നതാണ്. 
(l) ലേലത്തിന് പ്രതികൂലമായി ബാധിക്കുന്നഏതെങ്കിലും നടപടികളിൽ ഏർപ്പെട്ടന്ന് ബോദ്ധ്യപ്പെടുന്നപക്ഷം 

ലല്ാtാന ലേലത്തിൽ നിന്നോ ലേല സ്ഥലത്തുനിന്നാ പുറത്താക്കാവുന്നതാണ്. 
(iv ) ലേലം വിളിയ്ക്കുന്നവർ പരോക്ഷമായി യോജിച്ച് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ 
ഏർപ്പെട്ട് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല എന്ന് ബോദ്ധ്യപ്പെട്ടാൽ ലേലം നിർത്തിവയ്ക്കാൻ ഡിവിഷണൽ 
തോറസ്റ്റ്ഓസീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


3. പോസ്റ്റ്ഓവറുകൾ 


നിയമാനുസൃതമായ പോസ്റ്റ് ഓവറുകൾ വല്ലതുംഉണ്ടെങ്കിൽ അമ്പത് ദർഘാസ്ലേലം കഴിഞ്ഞ്7 ദിവസത്തിനകം 
താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്, 
( എ ) പോസ്റ്റ്ഓവർ തരുന്ന ലോട്ടുകൾക്ക്ഓരോന്നിനും വില ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതിന്റെ( 20 %) 
- ഇരുപത് ശതമാനം വില കൂടുതലും, 64 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള തുകയ്ക്ക് ( 10 %) പത്ത് ശതമാനം ഏറ്റവും 

- കുറഞ്ഞത് വാഗ്ദാനം നൽകിയാൽ മാത്രമേ പോസ്റ്റ്ഒാടകർ സ്വീകരിക്കുകയുള്ളൂ. 
( ബി) മുകളിൽപ്പറഞ്ഞ പ്രകാരമുള്ള സാധുവായ പോസ്റ്റ്ഓവറിനോടൊപ്പം ഓഅർ തരുന്ന ഓരോ ലോട്ടിൻറയും 

( 50 %) അമ്പത് ശതമാനം വില സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന 

ഡി. ഡി അനുയോ സർക്കാർ ട്രഷറിയിൽ അല്ലാൻ മുഖാന്തിരമോ അടയ്ക്കേണ്ടതാണ്. 
( സി) പോസ്റ്റ് ഓഅറുകൾ അതാത് ഡിപ്പോയുടെ അാർജുള്ള തടി വിൽപ്പന വിഭാഗം ഡിവിഷണൽ 

പോസ്റ്റാബീസർ മാർക്ക് സമർപ്പിക്കേണ്ടതാണ്, 
( ഡി ) പോസ്റ്റ് ഒാ അറിൽ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക്, വാട്ടുകാർ എടുത്തു കൊള്ളാമെന്നുള്ള സമ്മതപ്രേതം 

50 (അമ്പത് രൂപ മ്യക്കടലാസിൽ എഴുതി നൽകേണ്ടതാണ്. 


484 


KERALA GAZETTE 


[PART III 


- ( ഈ പോസ്റ്റ് ഓവറിലെ നിബന്ധനകൾ പ്രകാരമുള്ള വിലയു ടെ ഒാവറും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 

സമ്മതപ്രതവും കിട്ടിക്കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ട ലോട്ടുകളുടെ ലേലം റദ്യുണ്ണുന്നതും അടുത്ത പൊതു 

ദർഘാസ്ലേലദിവസം ടി ലോട്ടുകൾ പുനർലേലംചെയ്യുന്നതുമാണ്. 
(എസ്) ലേലം വിളിക്കുമ്പോൾ പോസ്റ്റ് ഒാഅറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ 

വിലയായി കണക്കാക്കി ലേലം നടത്തുന്നതും ലേലത്തിലാദർഘാസിലോ ഉയർന്ന വില നൽകുന്നവർക്ക് ലേലം 
ദർഘാസ് ഉറപ്പിക്കുന്നതുമാണ്. ഉയർന്ന വിലയ്ക്ക് ലേലം ദർഘാസ് കാള്ളാൻ ആളില്ലാത്തപക്ഷം പോസ്റ്റ് 

ദങ്ങൾ നൽകിയ ആളിന് വാഗ്ദാനം തോന്ത വിലയ്ക്ക് ലോട്ടുകൾ നൽകുന്നതാണ്. 
( അരി ലേലം ദർഘാസ് ഉറപ്പിക്കുമ്പോൾ ലോട്ടുകൾക്ക് കൂടുതൽ വില കിട്ടുകയും മറ്റൊരാൾക്ക് ലേലം/ദർഘാസ് 

റപ്പിക്കുകയും അന്നപക്ഷം പോസ്റ്റ്ഒാറിനോടൊപ്പം നൽകിയ സെക്യൂരിറ്റി തുക മടക്കി കൊടുക്കുന്നതും 
പോസ്റ്റ്ഒാർ വിലക്ക് നൽകുന്ന പക്ഷം ബാക്കി വിലയിലേക്ക് വക വയ്ക്കുന്നതും എന്നാൽ പോസ്റ്റ്ഓർ 
നൽകിയ അൾ പീൻ മാറുന്നപക്ഷം ടി തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടി മുതൽ കൂട്ടുന്നതാണ്. 


ലേലത്തിൽ പണ മടയ്ക്കുന്നതിനും തടി നീക്കം അയ്യുന്നതിനും മറ്റ് നിയ മങ്ങ ളും വ്യവസ്ഥകളും 
ബLxക മായിരിക്കുന്നതാണ്. 


4. ദർഘാസ് ! ലേലം ( 

വിപ്പടുത്തൽ 


എ 


ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തുന്നത് നിയമാനുസരണം അധികാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. യാതൊരു 
കാരണവും പറയാതെ ഭാഗികമായോ പൂർണ്ണമായോ ദർഘാസ്/ ലേലത്ത് സ്ഥിരീകരിക്കുവാനാ 
തള്ളിക്കളയുവാനോ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും, നിയമാനുസരണം സ്ഥലത്തു വച്ചുതന്നെ ദർഘാസ് 
ലേലം സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന ലോട്ടുകളുടെ മുഴുവൻ വിലയും വിൽപ്പന നികുതിയും ഡിപ്പോ ഓരീസിൽ 
അടയ്ക്കാവുന്നതാണ്. നല വച്ച് നിരപ്പടുത്ത ന്ന വോട്ടുകൾക്ക് ദർഘാസ് ലേലം കഴിഞ്ഞ് 
ദിവസത്തിനുശേഷമ പ്രസ്തുത തടികൾ നീക്കം അയ്യുവാൻ അനുവദിക്കുകയുള്ളൂ . ലേലം കഴിഞ്ഞ് 
7 ദിവസത്തിനകം ദർഘാസ്? ലേലത്തെ സംബന്ധിച്ചുള്ള പരാതികൾഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് 
സമർപ്പിക്കാവുന്നതാണ്. ഈ മൽപ്പറഞ്ഞ സമയത്തിനകം ദർഘാസ് ലേലത്തെ സംബന്ധിച്ച പരാതി 
ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി പരാതിയിൽ ഉൾപ്പെട്ട ലോട്ടുകളുടെ ദർഘാസ് 
ലേലത്തെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുന്നതിനുള്ള പരമാധികാരം ബന്ധപ്പെട്ട കൺസർവേറ്ററിൽ 
നിക്ഷിപ്തമാണ്. ബാക്കിയുള്ള പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം നിലയിൽ അമാറാത്തിൽ സ്ഥിരീകരണമോ ബാക്കി 
അടക്കേണ്ട, സംഖ്യയ്ക്കുള്ള അംഗീകാരം നൽകിയ അലാനോരണ്ടും കൂടിയോ അതാത് ഡിപ്പോ ഓസീസിൽ 
നിന്ന് നേരിട്ട് നൽകുകയോ തപാലിൽ " സർട്ടിഅരിക്കറ്റ് ഒാഅ് പോസ്റ്റിംഗ്" അയി അയയ്ക്കു കയോ 

യ്യുന്നതായിരിക്കും, ദർഘാസ്ലേലം നിക്കിപ്പടുത്തിയ വിവരം സ്ഥലത്ത് വച്ച് പ്രഖ്യാപിക്കുന്നത് അറിയിപ്പായി 
കണക്കാക്കേണ്ടതാണ്. 


( ബി ദർഘാസ് ലേലം അയ്യപ്പെട്ട വസ്തുക്കൾ നീക്കം അയ്യാൻ ദർഘാസ് ലേല വ്യവസ്ഥയനുസരിച്ച് 

അനുവദിക്കപ്പെടുന്ന സ മയപരിധിവരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം 
ഡിപ്പാർട്ടുമെന്റിനായിരിക്കും, എന്നാൽ വില പൂർണ്ണമായി അടച്ചശേഷം ദർഘാസ് ലേല വ്യവസ്ഥ അനുസരിച്ച് 
അനുവദിച്ച സമയപരിധി കഴിഞ്ഞുണ്ടാകുന്ന കേടുപാടുകൾക്കോ നാശനഷ്ടങ്ങ ൾക്കോ ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദി അന്നിരിക്കുന്നതല്ല. 


ബാക്കി പണം അടയ്ക്കലും തടികൾ നീക്കം അയ്യലും 


എൻ വിസായിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടന ലേലംകൊണ്ട്ഉൽപ്പന്നത്തിന്റെ മാം 

വില 20,000 ഇരുപതിനായിരം രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും ലല ദിവസംതന്നെ 
ഒടുക്കേണ്ടതാണ്, ലേലംകൊണ്ട് ഉൽപ്പന്നത്തിന്റെ വില 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം 
ലേലത്തികയുടെ മുപ്പത്തിയഞ്ച്( 35 % ശതമാനം വില കുറഞ്ഞത്20,080 ഇരുപതിനായിരം രൂപയും കടിയത് 
1 ,2K ,000 ( ഒരു ലക്ഷം രൂപയും എന്ന കണക്കിൽ രാക്കം പണമായാ,എതങ്കിലും ദേശസാൽകൃത ബാങ്കിലെ 
നിഷ്കർഷിക്കപ്പെടുന്ന ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് ( ഡാസ്റ്റായോ ( ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 
നിബന്ധന 2 പ്രകാരം നിർദവമായി അടച്ച തുക (മേപ്പടി തുകയിൽ ഉൾപ്പെടുത്തുന്നതാണ്, ദർഘാസകാരന 
ലേലക്കാന്അക്കൗണ്ടില്ലാത്ത മറ്റാങ്കിലും ബാങ്കുകളിൽ നിന്നും ഡാഅ്കൾ മാറുകയാണെങ്കിൽ അതിനുള്ള 
കമ്മിഷൻ ദർഘാസകാരൻ ലേലക്കാരൻ നൽകേണ്ടതാണ്.ഏതാങ്കിലും സാഹിത്യത്തിൽ ഡാസ്റ്റ് ബാങ്കിൽ 
നിന്നും നിരസിക്കപ്പെടുകയാണെങ്കിൽ അ ഡാഅ്റ്റ് ഹാജരാക്കിയ ആളിന വീഴ്അക്കാരനായി പരിഗണിച്ച് 
ദർഘാസ് ലലവ്യവസ്ഥകൾ അനുസരിച്ചും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കാം. 


16th Dec. 2008 ) 


FOREST DEPARTMENT 


485 


മേൽ സൂഅിപ്പിച്ച മുപ്പത്തിയഞ്ച് ( 35 ) ശതമാനം വരുന്ന വില ഒരു ലക്ഷം രൂപയിൽ കൂടുതലായി 
വരികയാണെങ്കിൽ ലേലദിവസം അടച്ച 1, 00 , 000 ( ഒരു ലക്ഷം രൂപ കിഴിച്ച് ബാക്കി വരുന്ന തുക ലേലദിവസം 
കഴിഞ്ഞുള്ള ഏഴ് പ്രവൃത്തിദിവസത്തിനകം ഡിപ്പോ അങ്ങീസർ/ റെയിഞ്ച് ഓസീസർ നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ 
അടച്ച് അലാൻ രസീത് ഹാജരാക്കേണ്ടതാണ്. ഒരേ ദിവസത്തെ ദർഘാസ്ലേലത്തിൽത്തന്നെഈട്ടി തടിയും മറ്റ് 
തടികളും ഉണ്ടെങ്കിൽ രണ്ട് ദർഘാസ് ലേലങ്ങ ൾ ക്കും വെവ്വേറെ സംഖ്യകൾ മേൽ വിവരിച്ച 
കണക്കിൽ അടയ്ക്കേണ്ടതാണ്, 


( ബി മേൽ വിവരിച്ചപ്രകാരം ലേലദിവസം അടയ്ക്കേണ്ട തുകയോ വിലയുടെ 35 % വരുന്ന തുക അടയ്ക്കേണ്ട 

ദിവസമോ നിശ്ചിത സംഖ്യ ഒടുക്കാതിരുന്നാൽ അവർ വിഅയിച്ച വോട്ടുകളുടെ ദർഘാസ്ലേലം റദ്ദ് അയ്തതായി 
കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാ തുകയും സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
ദർഘാസുകാരന്/ ലേലക്കാരന് യാതൊരു അറിയിപ്പും നൽകാതെ ബന്ധപ്പെട്ട ലോട്ടുകൾ ദർഘാസുകാരന്റെ 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ അതേ ഡിപ്പോയിലെ അടുത്ത ദർഘാസ്ലേലത്തിൽ പുനർ വിൽപ്പന 
നടത്തുന്നതും അങ്ങനെ പുനർ വിൽപ്പനയിൽ സംഭവിക്കാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട ദർഘാസ 
കാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. മേൽപ്രകാരമുണ്ടാകുന്ന നഷ്ടം അവരിൽ നിന്ന് 
റവന്യൂ റിക്കവറി നിയമമനുസരിച്ചോ മറ്റു നിയമനടപടികൾ സ്വീകരിച്ചോ ഈടാക്കുന്നതായിരിക്കും. 


സി, ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി തുകയും അടച്ചുതീർക്കുവാനുള്ള ലാൻ 

തോറവും അയച്ച തീയതി മുതൽ നാൽപ്പത്ദിവസത്തിനകം (40 ദിവസം), അലാൻ തോറത്തിൽ കാണിച്ചിട്ടുള്ള 
തുക സർക്കാരിന്റെ നിർദ്ദിഷ്ട ഖജനാവിൽ അടച്ച് അലാൻ രസീത് ഡിപ്പോ ഓസീസർ/ റെയിഞ്ച്ഓസീസർക്ക് 
എത്തിച്ചുകൊടുക്കേണ്ടതാണ്. 


ഡി. ബാക്കി വില ഖഅനാവിൽ അടയ്ക്കേണ്ട അവസാന ദിവസം ഒരു പൊതു അവധി ദിവസമായി വരികയാണെങ്കിൽ 

അതിനടുത്ത പ്രവൃത്തിദിവസം പിഴ കൂടാത തുക അടയ്ക്കാവുന്നതാണ്. ഓരോ ലോട്ടിന്റെയും ബാക്കി വിലയും 
നികുതികളും തീർത്തടയ്ക്കുന്നപക്ഷം അതാത് ലോട്ടുകൾ മറ്റ് ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
നീക്കംഅയ്യാൻ അനുവദിക്കാവുന്നതാണ്. എന്നാൽ ലേലദിവസമോ അതുകഴിഞ്ഞുള്ള ഏഴ് പ്രവൃത്തി 
ദിവസത്തിനകമോ അടച്ച തുക ഏറ്റവും അവസാനം നീക്കം അയ്യുന്ന തടിയുടെ വിലയിലേക്കുമാത്രമേ 
വകകാള്ളിക്കുകയുള്ളു. ഇപ്രകാരം എല്ലാ ലോട്ടുകളും മുഴുവൻ തുകയും അടച്ചുതീർത്ത് ദർഘാസ് ലേലം 
സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതൽ നാൽപ്പത് ( 40) ദിവസത്തിനകം നീക്കംചെയ്യേണ്ടതാണ്. 


ഈ മേൽ സൂചിപ്പിച്ച നാൽപ്പത് (40) ദിവസത്തിനകം തുക അടച്ച് തടികൾ തുടങ്ങിയവ നീക്കംതെയ്യാത്തപക്ഷം 

പതിനെട്ട് ശതമാനം (18 % ) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരു മാസം ( 30 ദിവസം) വരെയും 
ഇരുപത്തിനാല് ശതമാനം ( 24 %) പലിശയും പിഴപലിശയിൻമേൽ രണ്ടര ശതമാനം ( 2 % ) സർക്കാർജ്ജും 
ഈടാക്കിക്കൊണ്ട് അടുത്ത ഒരു മാസം വരെയും ( 30 ദിവസം), മുപ്പത്തിയാറ് ശതമാനം ( 36 %) പിഴപലിശയും 
അഞ്ച് ശതമാനം (5 %) പിഴപലിശയിൻമേൽ സർക്കാർജുംഈടാക്കികൊണ്ട് വീണ്ടും ഒരു മാസം കൂടിയും ( 30 
ദിവസം) ഇങ്ങനെഅകെ 3 മാസം വരെ (90 ദിവസം) ഡിപ്പോ ഓസീസർക്ക്യിബാഅീസർക്ക് കാലാവധി 
ദീർഘിപ്പിച്ച് അനുവദിക്കാവുന്നതാണ്. വെള്ളങ്ങളുടെ കാര്യത്തിൽ നിബന്ധന 5 സി യിൽ പറയുന്ന സൗജന്യ 
കാലാവധി 15 ദിവസം അയിരിക്കും. അതുകഴിഞ്ഞാൽ ഇരുപത്തിനാലു ശതമാനം 124 %) പലിശയും രണ്ടര 
ശതമാനം ( 27 %) സർക്കാർ ആം ഈടാക്കി 15 ദിവസത്തെ കാലാവധി കൂടി ഡിപ്പോ ഓസീസർക്ക് 
റെയിഞ്ചാഅീസർക്ക് ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. ഇങ്ങനെ പലിശ കണക്കാക്കുമ്പോൾ ഒരു ദിവസമായാലും 
ഒരു മാസത്തെ പലിശ ഈടാക്കുന്നതായിരിക്കും. അതിനുശേഷം യാതൊരു കാരണവശാലും കാലാവധി 
നീട്ടിക്കൊടുക്കുന്നതല്ല . 


- ദർഘാസ്ത്രലേലത്തിൽ വാങ്ങിയ സാധനങ്ങൾ നീക്കം അയ്യൽ 


സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകയും അടച്ചതിനുശേഷം അലാൻ രസീത് ഡിപ്പോ ഓസീസറെ 
ഏൽപ്പിക്കുന്ന മുറയ്ക്ക് അടച്ചുതീർത്ത തുകയ്ക്ക് നീക്കം തെയ്യാവുന്ന സാധനങ്ങൾക്ക് ഡിപ്പോ ഓസീസർ 
റെയിഞ്ചാതീസർ പെർമിറ്റ് കൊടുക്കുന്നതും അപ്രകാരം കൊടുക്കുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ ദർഘാസ് 
ലേല സാധനങ്ങ ൾ ദർഘാസകാരൻ ലേലക്കാരൻ സ്വന്തം - അലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കംചെയ്യേണ്ടതുമാണ്. 


48ti 


KERALA GAZETTE 


[ PART III 


7. സ മയപരിധിക്കുള്ളിൽ വിലയും മറ്റും ഒടുക്കുന്നതിലും സാധനങ്ങ ൾ നീക്കം ചെയ്യുന്നതിലും 

വീഴ്ച വരുത്തുന്നവർക്കുള്ള പിഴ 


എം ദർഘാസലേലം സ്ഥിരപ്പെടുത്തിയത് അണിയിക്കുന്ന തീയതി മുക്കാൽ നൂറ്റിമുപ്പത്ദിവസത്തിനകം (130 ദിവസം എല്ലാ 

ക്കുകയും അടച്ചുതീർക്കാത്തപക്ഷം ദർഘാസ് ലേലം റദ്ദാക്കു ന്നതുംഅത്ദർഘാസുകാരന് ലേലക്കാരന് 
10 ദിവസത്തെ അവധിവച്ച്മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതിനു ശേഷംഅതേ ഡിപ്പോയിലെ റെയിഞ്ചിലെ അടുത്ത 
ദർഘാസ്, ലേലത്തിൽ ഇപ്രകാരം റദ്ദ്ചെയ്ത വിഭവങ്ങ ൾ പുനർവിൽപ്പന നടത്തുന്നത്മാണ്. തന്മൂലം 
ഡിപ്പാർട്ടുമെൻറിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പുനർ വിൽപ്പന നടത്തുന്നതിന് ഡിപ്പാർട്ടുമെൻറിനുണ്ടാകുന്ന 

ലവിനും അദ്യ ദർഘാസുകാരൻ! ലേലക്കാരൻ ഉത്തരവാദി ആകുന്നതുമാണ്. ഈ നഷ്ടം താറാഴ വിവരിക്കുന്ന 
പ്രകാശത്തിൽ ഇൗടാക്കുന്നതായിരിക്കും, 


- ദർഘാസ്, ലേല വ്യവസ്ഥകൾപകാരം (ആദ്യ ദർഘാസകാരൻ ലേലക്കാൻ അടയ്ക്കേണ്ടതായ പലിശ, 
സർവാർഇജ്, വാടക മുതലായവയും പുനർ വിൽപ്പനയിൽ ആദ്യ ദർഘാസ്ലേല തുകയിൽനിന്നും കുറവ് 
വരികയാണെങ്കിൽ അ വ്യത്യാസവും വ്യത്യാസമുള്ള തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും വന വികസന 
നികുതികളും പൂനർ വിൽപ്പന നടത്തുന്നതിന് ഡിപ്പാർട്ടുമെൻറിന്ഉണ്ടായിട്ടുള്ള അലവും റവന്യൂ റിക്കവറി 
നിയമപ്രകാരമോ മറ്റ് നിയമങ്ങൾ പ്രകാരം ഈടാക്കുന്നതായിരിക്കും. പുനർ വിൽപ്പനയിൽ എയാങ്കിലും ലാഭം 
ഉണ്ടായാൽ അദ്യ ദർഘാസുകാരന്റ ലേലക്കാരന് അതിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 


( ബി) സർക്കാരിലേക്ക് അടയ്ക്കേണ്ട എല്ലാ തുകകളും അടച്ചതിനുശേഷം ദർഘാസ് ലേലം സ്ഥിരപ്പെടുത്തിയത് 

അറിയിക്കുന്ന തീയതി മുതൽ നാൽപ്പത്ദിവസത്തിനകം മാറാവാടക കൂടാതെ തടികൾ നീക്കം അയ്യാവുന്നതാണ്, 
തുടർന്നുള്ള നാല് മാസംവരെ താഴെ പറയുന്ന നിരക്കിൽ തറവാടക ഒടുക്കി തടികൾ നീക്കം അയ്യാൻ 
അനുവദിക്കുന്നതാണ്. 


ഉരുളൻ തടികളും അറുപ്പ് ഉരുപ്പടികളും 

അദ്യ മാസം ഒരു ക്യൂ . മീറ്ററിന് 100 രൂപ 
ഒന്നാംതരവും രണ്ടാംതരവും തേക്ക് കഴകൾ അദ്യ മാസം ഒരു കഴയ്ക്ക് 10 രൂപ 
മൂന്നാംനാപരവും നാലാംതരവും ( തേക്ക് കഴകൾ - അദ്യ മാസം ഒരു കിഴക്ക്5 രൂപ 
അഞ്ചാംതരം കഴകൾ, കപ്പുകാൽ എന്നിവയ്ക്ക് = അദ്യ മാസം ഒരു കഴയ്ക്ക് 3 രൂപ . 
തേക്കിന്റേയും ഇട്ടിയുടേയും ബില്ലറ്റ്സ് 

അദ്യ മാസം 1 ടണ്ണിന് 100 രൂപ . 
വിറ് 

അദ്യമാസം 1 ടണ്ണിന് 50 രൂപ 

അദ്യമാസംഒണ്ണത്തിന് 2 രൂപ 
ഈറയുംആഘം 

അദ്യമാസം ഒരെണ്ണത്തിന് 50 പൈസ 
മറ്റ് വിഭവങ്ങൾ 

അതാത് വിഭവത്തിന്റെ ലേലത്തുകയുടെ 
= 1 % ( ഒരു ശതമാനം 


രണ്ടാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ ഇരട്ടിയും മൂന്നാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിടാൻ 
മൂന്നിരട്ടിയും നാലാമത്തെ മാസത്തിന് ഒന്നാമത്താമാസത്തിന്റെ നാലിരട്ടിയും എന്ന ക്രമത്തിൽ പരമാവധി നാല് മാസം 
വരെ തറവാടക കൊടുത്ത്മുഴുവൻ തുക അടച്ച് സാധനങ്ങൾ നീക്കം അയ്യാൻ അനുവദിക്കുന്നതാണ്. ഒരു മാസത്തിൽ 
കുറഞ്ഞ കാലയളവ് ഒരു മാസമായി കണക്കാക്കി മാറാവാടക ഇൗടാക്കുന്നതാണ്. ഇങ്ങനെ തറവാടക കണക്കാക്കുമ്പോൾ 

ൽ പ്രസ്താവിച്ചിട്ടുള്ള മാസംമുതൽ തടി നീക്കം അയ്യാൻ അനുവദിക്കുന്ന മാസംവരെ മേൽ സുന്നിപ്പിച്ചിട്ടുള്ള നിരക്കിൽ 
ഒാരോ മാസത്തെ തറവാട്ടകയ ം ക മാനസരണം കണക്കാക്കി ഇൗടാക്കുന്നതാണ്. എന്നാൽ പ് ത 
കാലാവധിക്കുശേഷം യാതൊരു കാരണവശാലും താടി നീക്കം അബ്ബാൻ അനുവദിക്കുന്നതല്ല . 
- സി മേൽ വിവരിച്ച കാലാവധിക്കുശേഷം നീക്കം അയ്യാതെ കിടക്കുന്ന തടികൾ ദർഘാസ് ലേല വ്യവസ്ഥയിൽ 

പുനർ വിൽപ്പന നടത്തുന്നതും ഡിപ്പാർട്ടുമെന്ററിന് പ്രസ്തുത പുനർ വിൽപ്പനയ്ക്കും മറ്റും ചെലവായ തുക, 
തവാടക എന്നിവ അടി നീക്കം അയ്യാ ദർഘാസുകാരൻ ലേലക്കാരൻ ബാദ്ധ്യതയായി പുനർ വിൽപ്പന 
തുകയിൽ നിന്നും ഇൗടാക്കി ഡിപ്പാർട്ടുമെൻറിലേക്ക്മുതൽക്കൂട്ടിയതിനുശേഷം ബാക്കിയുള്ള തുക അാറസ്റ്റ് 
ഡെപ്പോസിറ്റായി കണക്കിൽ 1ർക്കുന്നതും താടി നീക്കം അയ്യാൻ വീഴ്അ വരുത്തിയ ദർഘാസകാരൻ 
ലേലക്കാരൻ അവശ്യപ്പെടുന്ന സമയത്ത് തിരികെ കൊടുക്കുന്നതുമാണ്. എന്നാൽ പ്രസ്തുത പുനർ 
വിൽപ്പനയിൽ ഉണ്ടാകുന്ന ലാഭത്തിന്മേൽ അദ്യ ദർഘാസുകാരന് ലേലക്കാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


16th Du. 2008 ) 


FOREST DEPARTMENT 


48 ) 


8, മറ്റു പൊതു വ്യവസ്ഥകൾ 


- എ ഇ ദർഘാലത്തിൽ പരസ്യപ്പെടുത്തിയ വകുപ്പുകൾ പ്രകാരം ഗവൺമൻറിലേക്ക് കിട്ടാതായ എടാതായു 

തുകയും ഡിപ്പാർട്ടുമെൻറിൽ നിന്ന് ആവശ്യപ്പെടുന്ന സമയത്ത്ദർഘാസകാരൻ വേലക്കാൻ ഞാൻ വീഴ 
വരുത്തിയാൽപതതുക ഭൂനികുതി കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്ന 
താണ്. ഡിവിഷണൽ ഫോറസ്റ്റ്ഓസീസർക്ക് യുക്തമെന്ന് തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽക്കൂടിയും ഈ തുക 
ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. 


ബി ദർഘാസ് ലേലത്തിൽ വിങ്ങയിച്ചയാൾ സർക്കാരിലേക്ക് അടക്കേണ്ട ഏതെങ്കിലും തുക അടയ്ക്കാൻ വീഴ് 
വരുത്തിയാൽ അയാൾ ഡിപ്പാർട്ടുമെൻറിൻറ കീഴിലുള്ള മറ്റൊരാളിലും ഡിപ്പോയിൽ നിന്ന് വാങ്ങിയതും ബാക്കി 
വില അടച്ചതുമായ സാധനങ്ങൾ വിട്ടുകൊടുക്കുന്നതല്ല . ഈ നടപടിപ്രകാരം അദ്ദേഹത്തിന് എതങ്കിലും 

കഷ്ടനഷ്ടങ്ങൾഉണ്ടാകുകയാണെങ്കിൽ അതിന് ( ഡിപ്പാർട്ടുമെൻറ് ഉത്തരവാദിയാകുന്നതല്ല . 
( സി മുൻ ദർഘാസ് ലേലങ്ങളിൽ പങ്കെടുത്ത് വീഴ്അ വരുത്തിയവർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരെ നേരിട്ടോ ഏഅൻറ് 

മുഖേനയോ ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 
( ഡി) അതാത് കാലത്ത് പ്രാബല്യത്തിലിരിക്കുന്ന വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റുപാദേശിക 

നികുതികളും കൊടുക്കുന്നതിന് ദർഘാസുകാരൻമലക്കാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
ഈ ദർഘാസ്/ ലേല വ്യവസ്ഥകൾ അനുസരിച്ച് തുക അടയ്ക്കാതെയും മറ്റുവിധത്തിലും വീഴ്ച വരുത്തുന്നവരെ 

ഡിപ്പാർട്ടുമെൻറിന് യുക്തമാണെന്ന് തോന്നുന്നപക്ഷം സ്ഥിരമായി ബ്ളാക്ക് ലിസ്റ്റ് അയ്യാവുന്നതാണ്. 
എന്ന് അതാതുകാലത്ത് നിലവിലുള്ള തോറസ്റ്റ് അക്ടിലോ റൂൾസിലോ ഈ വ്യവസ്ഥകളെ ബാധിക്കുന്ന തരത്തിലുള്ള 

വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിലോ ദഗതി അയ്യുകയാണെങ്കിലോ അങ്ങനെ മാറ്റുന്ന നിയമങ്ങൾക്കും 
അട്ടങ്ങൾക്കും ദർഘാസുകാരൻ ലേലക്കാരൻ വിധേയനായിരിക്കും. 


ദർഘാസ് ലേലവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങ ൾ ബന്ധപ്പെട്ട ഡിവിഷണൽ അറസ്റ്റ് ഒാസീസറുടെ 
അധികാരപരിധിയിൽ സ്ഥിതിഎന്ന കോടതിയിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. 


2009 - ലെ കേരള സർക്കാരിൻറ വിവിധ ഡിപ്പോകളിലെ ദർഘാസ്ലേലത്തീയതികൾ 


ക 2 ഡിപ്പോകളുമാ 
TTർ ( പേര് 


-- - - - 

- - 
January February March April May June July 
13 - 14 , 15 , 16 ] [17] {B} [9] 


August September October November December 
( 10 ( 111 112 (13) 


2 


24 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, തിരുവനന്തപുരം ( Timber Sales Division, Thiruvananthapuram. 
- 10 - 17 3 1 6 

6 - 
(Kulathupuzha ) 
2 അര്യങ്കാവ് ( Arienkavu - 31 

21 24 
@ xoxoge ( Thenmala ) 
4 അച്ചൻകോവിൽ ( Achenul 22 18 20 27 28 22 27 1 
- 5 മുള്ളുഘMullumala ) 15 

11 18 16 - 15 
ടിമ്പർ സെയിൽസ് ഡിവിഷൻ, പുനലൂർ ( Timber Sales Division, Punalur 


- Dിയം Theyyam 


ASWB06TTO ( Kadakkamon ) 


- 


1E 


പാനപCan 
(Pathanapuram ) 


I 


പത്തനാപ 

2 AT 
(Pathanapuram Rosewood ) 
കോണി ( Kanni 

30 
വീയപുരം ( Weeyapuram) - 
(അരീക്കക്കാവ്{ Areekkaikkavu 


29 


23 


10 
11 
12 


28 
- 18 

28 


20 
25 


- 1 F 


5 
29 - 


488 


KERALA GAZETTE 


| [PART III 


14 


- 13 


29 


31 


- 


2 


1 


- 


- 


- - 


- 11 12 

13 14 15 16] [7] [8] [9] [10] ( 111 1121 - [ 13] 

ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോട്ടയം ( Timber Sales Division, Kottayam) 
( കോമാമലം 

23 5 13 13 22 11 = 22 17 18 29 20 
(Kothamangalam ) 
14 തലക്കോട് (Thalakkode) 17 28 . 31 - 15 4 19 28 24 9 - 15 10 
15 വെട്ടിക്കാട് (Vaticadu 9. - 13 , 4 22 15 24 - 9 26 25 22 25 
16 പാറാമ്പുഴ {Parampuzha | 24 276 27 28 23 26 - 17 5 29 19 
17 പാറാമ്പഴ റോസ്വുഡ് 
(Parampuzha Rosewood ) 

ടിമ്പർ സെയിൽസ് ഡിവിഷൻ, പെരുമ്പാവൂർ ( Timber Sales Division, Perumbavoor, 
- 18 അലക്കുടി (Chalakkudy 
വീട്ടുർ (Veettoor 

25 25 
മൂട്ടിയ്ക്കൽ ( Mudical 14 
മുടിയ്ക്കൽ( റോസ്വുഡ് 

(Mudical Rosewood ) 
20 - Xuroslose. (Chettikulam ) 5 
23 - വാരാപ്പുഴ { Varapuzha) 21 

23 

30 
- ടിമ്പർ സെയിൽസ് ഡിവിഷൻ, പാലക്കാട് ( Timber Sales Division, Palakkad) 
24 സെൻട്രൽ ഡിപ്പോ, 29 25 26 27 6 30 - 29 31 22 27 

8 ലാക്കോട് 
(Central Dopot, Aruvakkode) 

നടുങ്കയം ( Nedumkayam) 1 9- 30 4 11 10 B 3 7 8 
26 അരുവാക്കോട് അനക്സ് , 19 - 17 21 - 30 20 - 15 20 10 16 6 

| വാ വാർ 
( Aruvakkode Annex , Walayar) 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോഴിക്കോട് ( Timbuer Sales Division , Kozhikode 


28 


5 


3 


- 


7 


12 


- 1 


13 


12 


17 


21 


19 


16 


7 


- 12 


16 


14 


g 


cuboekDo (Chaliyam ) 

ാലിയം വീട്ടി - 12 
(Challyam Rosewood ) 
കുപ്പാടി വീട്ടി 

- 15 
(Kuppadi Veotti) 
കപ്പാടി തോക്ക് - 13 

(Kuppadi Teak ) 
31 മഞ്ചക്കൽ ( Manchakal] 22 

നഞ്ചൻകുഡ് ( Nanjankudu 
33 പരപ്പ { Parappay 27 
34 - കണ്ണോത്ത് (Kannoth 

- 201 
35 ബാവേലി (Eavel) - 28 


, 19 


- 


29 


27 


24 : 


24 


18 


20 


28 
23 
20 


26 
16 
30 


23 
18 


26 


26 


30 


- 


23 


- 


16 


നിവT്താപം, 


അീഅ്കൺസർവേറ്റർ ഓസ് അറസ്റ്റ്( സംരക്ഷണം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി 


16th Dec , 2008 ) 


FOREST DEPARTMENT 


489 


WILDLIFE DIVISION , THIRUVANANTHAPURAM 


TENDER NOTICES 


Na, ED . 97 : 2008 ( B ), 


. 


27thi Ni1ember 2008, 


Sealed tenders are invited till 3 p : m . on 27 - 12 - 2008 
from approved contractors for the following work by 
Wildlife Warden , Thiruvananthapuram Wildlife Division for 
and on behalf of Governor of Kerala. The tenders will 
be opened at 3 .30 p . m . in the presence of the bidders 
present on that date . The tenders can be send by post 
also well in advance so as to reach this office in time. 


necessary application . The cost of tender form will not be 
returned . The terms and conditions applicable to tender 
formalities in Kerala Public Works Department will be 
applicable to this work also . Tender forms are not 
transferable . A preliminary agreement in Stamp Paper worth 
Rs.50 / in prescribed form should also be submitted along 
with the tender. The tender without the preliminary 
agreement will be refused . If the tender date becomes 
holiday, the tender will be conducted on the next 
working day 

- 1 0 1 ഗവർണ്ണർക്ക് വേണ്ടി ജി യു വ ന അ പൂ 
ാവല് വാർഡന് താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
ഗുണനിലവാരമുള്ള അംഗീകാരമുളന്നു മായും സാമഗ്രികള 
ഉപയോഗിച്ച് വന -വന്യജീവി വകുപ്പിലോ മറ്റു വകുപ്പുകളിലാ 
ഇa(പവൃത്തിചെയ്ത്മുൻപരിചയEളള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുളള ദർഘാസകർ (പവതിയുടെ ന 
ആലേഖനം ചെയ്ത്ആ 3 വച്ച് ക വ ക ളിൽ 27 - 12- 10 08: 
മാവന്നാൽ 1 മണിവരEB ക്ഷണി in this vTT .ദ്വാക് 
(അ ) ന്ന ദിവസം വീട്ട് 3 . 30 മണിക്ക് ഷാജ രു ഒള 
ക മാ റു കാരുടെ സാന്നി ധ , അതിൽ നി ര വ ന അ പു മ 

വാർഡാലഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന 
ഉദ്യോഗസ്ഥനാതുറക്കുന്നതാണ്. എങ്കിലും കാരണവശാൽ 
ടി ടെണ്ടർ അന്നേ ദിവസം നടക്കാന വന്നാൽ ആയത് 
th= 12 - 2 11 ( 8 - ന് 21 വർപ്പ് വി സല 10 സ മ യ ര 
നടത്തുന്നതാണ്, 


Si. 


EMD 


Name of work 


No. 


10,000 


1251 


നിന 


പ്രവ്യത്തിയുടെ പേര് 


5, N 


5, 00 


1 Solar fencing in s strands at 

Podiyakala and Chemmankala 
settlement area (4 km .) in Peppara 

Sanctuary 
2 Solar street light ( 1 No.) and Solar 

lantern (3 Nos . ) at Athirumala dormi 

tory in Peppara Sanctuary 
3 Solar fencing in 5 strands at 

Thottupuram settlement area ( 2 km .) 

in ABP Range, Kottoor 
4 Solar fencing in 5 strands at Mankode 

Valippara settlement area (2 km .) 
5 Solar system for operating lights 

and fans at Narayappu picket 
station in Neyyar Wildlife Sanctuary 
Solar system for operating 8 lights, 
4 fans and one television at Kombai 

domnitory in Neyyar Wildlife Sanctuary 
7 Solar system for operating one fan and 

4 lights at Karalacode campshed 
in Peppara Wildlife Sanctuary 
Solar system for operating 4 lights 
and 2 fans at Kattadikunnu IB in 
ABP Range , Kottoor 


- 1 ,5 


750 


15 ) 


Cost of tender form — Rs. 400 + VAT. 

Qualification of Contractor - 2 years experience in 
Government or Quasi Government fim . 

Period before which works is to be completed 
1 month from the date of agreement. 

Remarks: - In case the tender cannot be opened 
on the above date , it will be opened on 30 - 12 - 2008 , 
3 .3 ] . 11.. 

The details and necessary documents will be 
obtained from the office of the Wildlife Warden , 
Thiruvananthapuram on any working days till i p . m . of 
tender date . Tender form can be obtained by remitting 
money either directly or through money order with 
Gaz. 50 /2008/DTP (Forest) 


- പേപ്പാറ വന്യ ജീവി സ ന ത ത്തിൽ 

biാടി പാല, 60 ചrriാല 60Tറിൽ 
- Hികളിലായി 4 നകി , മീ നീളത്തിൽ 
അടിയനിയിൽ സോളാർ പാൻസിറ്റ് 
(T : പിക്കിൽ 

|11, inn 
- ടി അതിരുമല ധാർമിറ്ററിയിൽ ITളാർ 

fi# മാരുവ് വിളക്ക് 1 എണ്ണവി സോളാർ 
ലാൺ- 3 എണ്ണവും സമാപിക്കുക - 12:50 
3 അഗസ്ത്യവTൾ ബനാജിയ ഫർക്കില 

(1നാട്ടുംപുറം സെറ്റിൽമെന്റ് വായിൽ 
2 കി. മീ. നീളത്തിൽ അനിൽ നാളാർ 
- htrifiഷിച്ച്സ്പിൽ 
| E II (Eh 2 ട്ട് - വ ിപ്പാറ 11: 172 ന്റെ 
ഏര്യായിൽ 2 കി. മീ. നീളത്തിൽ അഞ്ചു 
നിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 5 (1 ) 
നെയ്യാർ വന്യ ജീവി സങ്കേംത ത്തിൽ 
നയയപ്പ് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് ലൈറ്റു 
കളും ഫാനും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 
സോളാർ സിസ്റ്റം സ്ഥാപിക്കുക - 
ട്ടി കൊമ്പ ഡോർമിറ്ററിയിൽ 8 ലൈറ്റു 
കളും 4 ഫാനുകളും ഒരു ടെലിവിഷനും 
പ്രവർത്തിപ്പിക്കാനുളള (EXസാളാർ സിസ്റ്റം 
TTപിക്കാൻ 

1, 1 
പപ്പാറ വന്യജീവി സITംതത്തിൽ 
കർ പാട് ക്യാമ്പ് ഷിൽ 4 ലൈറ്റുകളും 
ഒരു ഫാനാ പ്രവർത്തിപ്പിക്കാനുള്ള സോളാർ 
സിസ്റ്റം സriാപിക്ക 


| 


I 


4911 


KERALA GAZETTE 


[ PART III 


No. LDC 17 2008 ( B ), 


27th November 2008 


ഗനത്യവനം ബയോളജിക്കൽ പാർക്ക് 
റെയിഞ്ചിൽ കാറ്റാടിക്കുന്ന് എം. ബി.യിൽ 4 
മാലകാ 2 : : Tha ( പവർമരിച്ചി 
ക്കാനുളള സോളാർ സിസ്റ്റം സ്ഥാപിക്കൽ - 150 


Sealed tenders are invited till 3 p .m . on 27 - 12- 2008 
from approved contractors for the following works by 
Wildlife Warden , Thiruvananthapuram Wildlife Division for 
and on behalf of Governor of Kerala . The tenders will 
be opened at 3 .30 p .m in the presence of the bidders 
present on that date. The tenders can be send by post 
also well in advance so as to reach this office in time, 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ഷകരാറുകാരുടെ യോഗ്യ സർക്കാർ- 1 സർക്കാർ 
സ്ഥാപ ന ക ളിൽ 2 വർഷ ത്തിൽ കറ(Twാ പവ്യത്തി 
പരിചയ , 


EMD 


SL. 
No. 


Name of work with 
Approximate Amount 


Rs. 


1 


- it ജാലി പൂർത്തിയാക്കേണ്ട കാലാവധി- എ ഗിന്റെ 
തീയതി മുതൽ ഒരു മാസത്തിനകം. 

റിമാർക്സ് - ടെണ്ടർ അന്നേദിവസം നടക്കാതെ വന്നാൽ 
: ന് 31- 12 - 2010 - ന് | Listin Tiല . 10 [T 2 I 
നടത്തുന്നതാണ്. 

3ർ ഘാസ് 2 ഫാറ ങ്ങളും മറ്റ് വി 2 ദ വീ വ ന പ ളൂ 
തിരുവനന്തപുരം വെൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ 
നിന്നു 13ർ ഘാസ് നീക്കം മി ക്കുന്ന അ വ (സാന ദിവസമ 
17 - 12 - 2012 - ന് ഉച്ചക്ക് 1 മണി വാ ലഭിക്കുന്നതാണ്. 


2, 500 


2 


Li 


Construction of Auditorium at Vlavetty 
School in Neyyar Wildlife Sanctuary 
with concrete pillars and GI Sheet 
Roofing Rs. 98,000 
Construction of culvert at Mukkothi 
vayal in Peppara Wildlife Sanctuary 
Rs. 1, 75 , 0(N) 
Construction of a well and water 
supply arrangements for Vlavetty 
Community Hall in Neyyar Wildlife 
Sanctuary - Rs. 55.000 
Construction of interpretation Centre 
at Bonakkad in Peppara Wildlife 
Sanctuary - Rs. 2,73 ,000 


3 


ദർഘാസ് ഫോറത്തിന്റെ വില വിൽപ്പന നികുതിയടക്കം 

ം പണമായി അടച്ച് തോമൂലം പരപ്പിക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരി ക 
നൽകുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങള് കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. 


1 . 5 I | 


7, IN1 


ദർഘാസ് (പമാണമാടാപ്പാ 50 രൂപ മൂപ്പന്നത്തില് 
( പാഥനിൽ മടമ്പടി അടക്കം 63 മിനിക്കാരTTEാണ്. 


Cost of tender formRs. 400 + VAT 

Qualification of Contractor 2 year experience in 
Government or Quasi Government firm . 


നിയിൽ നിര്യാവ്യാ തിരുവനന്തപുരം കാവൽഡ് ലഫ് 
വാർഡിന്റെ പേരിൽ പ്ലഡ്ജ് നയതനും ( പവതിയുടെ പര് 
LIKKA Nത്തിയിരിക്കുംTTE ! 

HTണ്. (2:2fda6: വ്യവസurin 
പാലിക്കാത്താ നേരിട്ട് സമർപ്പിക്കാനുമായ ദർഘാസhaji 

ീക രിക്കുന്നതല്ല. നിരതദ്രവ്യം പണമായോ ചാന്നാ 
ഇന്ദിരാ വികാസം പ്രായമായോ സ്വീകരിക്കുന്നതല്ല . നിർതവ്യം 
ദേശ സാൽകൃത ഷധirഡ് ബാങ്കിലെ ഡി ഡി യായി 
സ്വീകരിക്കുന്നതാണ്. 


Period before which works is to be completed 
1 month from the date of agreement. 

Remarks. - In case the tender cannot be opened on 
the above date , it will be opened on 30 - 12 - 2008 , 
3. 31 , Im , 


( ക ള നിർ കാ ണാ താ ഴി ലാളി ക മ നി ധ നി സ 
മനുസരിച്ച് പ്രവൃത്തി ലഭിക്കുന്ന കരാറുകാരന്റെ പ്രവർത്തിയുടെ 
മാ ര മ ല വിന്റെ 1 % ക്ഷമ നിധിയും നിലവിലുള 
നി യ മ മ നു സ രിച്ചുള്ള മറ്റ് നികു തികളും അട യ് ക്കുവാൻ 
ബാധ്യസ്ഥനാണ്. 


- 13ർഘാസ് ( TLീകരിക്കുന്ന അവസാന ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്ത് ദർഘാസ് സ്വീകരിക്കുന്ന ഒന്നും തുറക്കുന്നത 
മായിരിക്കും. 


The details and necessary documents will be obtained 
from the office of the Wildlife Warden , Thiruvananthapuram 
on any working days till 1 p .m . of tender date . Tender form 
can be obtained by remitting money either directly or 

hough money order with necessary application . The cost 
of tender form will not be returned . The terms and 
conditions applicable to tender formalities in Kerala Public 
Works Department will be applicable to this works also 
Tender forms are not transferable . A Preliminary Agreement 
in Stamp Paper worth Rs.50/ in prescribed form should also 
be submitted along with the tender . The tender without the 
preliminary agreement will be refused . If the tender date 
becomes holiday, the tender will be conducted on the next 
working day. 


- 19 = } = 1991 - ലെ കേരള സർക്കാർ ഉത്ത 15 വ് നമ്പർ 
പി 1 4 7 1 പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഇൗ ദർഘാസിനും ബാധകമായിരിക്കും. 


